O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 12 


Tuesday , 12th October 2021 


1197 കന്നി 26 


1943 ആശ്വിനം 20 


26th Kanni 1197 


20th Aswina 1943 


വാല്യം 10 


നമ്പർ 


40 


Vol . X 


No. 


Part III 


Co - Operation Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


141 


പത്തനംതിട്ട ജില്ലാ സഹകരണസംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറുടെ നടപടികൾ 

( ഹാജർ : എം . പി . ഹിരൺ , ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഇൻ - ചാർജ് 


നമ്പർ എസ്.സി.റ്റി.എം. 2533 ; 2020 കെ.ഡിസ് . 

2021 ഫെബ്രുവരി 10 . 
വിഷയം : - പന്തളം എൻ.എസ്.എസ് . കോളേജ് സഹകരണ സംഘം ( ക്ലിപ്തം ) എ 200 - സമാപ്തീകരണ 

നടപടി സ്വീകരിക്കുന്നതിനായി ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 
സംബന്ധിച്ച് . 


പരാമർശം :-( 1 ) അടൂർ അസിസ്റ്റന്റ് രജിസ് ടാർ ( ജനറൽ ) ആഫീസിലെ കൊടുമൺ യൂണിറ്റ് 

ഇൻസ്പെക്ടറുടെ സഹകരണ നിയമം വകുപ്പ് 66 ( 2 ) പ്രകാരമുള്ള അന്വേഷണ 

റിപ്പോർട്ട് . 
( 2 ) അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ന്റെ 19-6-2020 - ലെ ഒ ( 1 ) 1031/2020 നമ്പർ കത്ത് . 


സംഘം 


സംഘം 


പന്തളം എൻ.എസ്.എസ് . കോളേജ് സഹകരണ സംഘം ( ക്ലിപ്തം ) എ 200 പന്തളം ആസ്ഥാനമായി 
26-2-1964 - ൽ രജിസ്റ്റർ ചെയ്ത് 29-2-1964 - ൽ പ്രവർത്തനം ആരംഭിച്ചു . 2018-19 വർഷം വരെ സംഘത്തിൽ 
ആഡിറ്റ് നടന്നിട്ടുണ്ട് . 2006 - 07 വർഷം മുതൽ 

പവർ ത്തന രഹിതമാണ് . സംഘത്തിൽ 
തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സമിതിയുടെ കാലാവധി 5 -10 -2 007 - ൽ അവസാനിച്ചിട്ടുള്ളതുമാണ് . 
ആയതിനുശേഷം ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല . സംഘത്തിലെ അംഗങ്ങൾക്ക് സംഘത്തിലെ 
പ്രവർത്തനം മുന്നോട്ടുകൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതാണെന്നും ടി സംഘത്തിന്റെ പ്രവർത്തനം 
പുനരാരംഭിക്കുന്നതിന് യാതൊരു വിധ സാധ്യതയും ഇല്ലായെന്നും പരാമർശം ( 1 ) പ്രകാരമുള്ള 
അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് . സംഘത്തിന്റെ പ്രവർത്തനം മുന്നോട്ടുകൊണ്ടുപോകുന്നതിന് 
യാതൊരു വിധ സാധ്യതയും 
സാധ്യതയും ഇല്ലാത്തതിനാൽ 

സമാപ്തീകരിക്കുന്നതിനുള്ള നടപടി 
സ്വീകരിക്കാവുന്നതാണെന്ന് പരാമർശം ( 2 ) പ്രകാരം അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ശുപാർശ 
ചെയ്തിട്ടുണ്ട് . പരാമർശം ( 1 ) പ്രകാരമുള്ള പരിശോധനയിൽ സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിനു 
യാതൊരുവിധ സാദ്ധ്യതയില്ലാത്തതിനാലും സംഘം സമാപ്തീകരിക്കുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ട 
സർക്കിൾ സഹകരണ യൂണിയൻ , കേരള സംസ്ഥാന സഹകരണ ബാങ്ക് , പത്തനംതിട്ട ( മുൻ പത്തനംതിട്ട 
ജില്ലാ സഹകരണ ബാങ്ക് ) ജനറൽ മാനേജർ എന്നിവർ എതിരഭിപ്രായം നൽകാത്ത സാഹചര്യത്തിലും 
സംഘത്തിന്റെ പ്രവർത്തനം സുഗമമായി നടത്തികൊണ്ടുപോകുന്നതിന് കഴിയില്ല എന്ന് ഉത്തമ ബോദ്ധ്യം 
വന്ന സാഹചര്യത്തിൽ സഹകരണ നിയമ വകുപ്പ് 66 ( 2 ) പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടും അടൂർ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

-ന്റെ ശുപാർശയും പരിഗണിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 71 
പ്രകാരം സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററെ നിയമിച്ചുകൊണ്ട് താഴെ പറയും 
പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


പന്തളം എൻ.എസ്.എസ് . കോളേജ് സഹകരണ സംഘം ക്ലിപ്തം ) എ 200 - ന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിക്കുന്നതിന് അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 
ആഫീസിലെ കൊടുമൺ യൂണിറ്റ് ഇൻസ്പെക്ടറെ സഹകരണ നിയമം വകുപ്പ് 72 പ്രകാരം ലിക്വിഡേറ്ററായി 
നിയമിച്ച് ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഉടൻ ഏറ്റെടുക്കേണ്ടതും ചാർജ്ജ് ഏറ്റെടുത്ത വിവരവും 
ഏറ്റെടുത്തിട്ടുള്ള മുതലുകളുടെയും റിക്കാർഡുകളുടെയും വിവരങ്ങളും യഥാസമയം ഈ ആഫീസിൽ 
റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് . ചാർജ്ജ് ഏറ്റെടുത്തതിനുശേഷം ലിക്വിഡേറ്റർ സംഘത്തിന്റെ ആസ്തി 
ബാദ്ധ്യതകൾ തിട്ടപ്പെടുത്തേണ്ടതും ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം തയ്യാറാക്കി 
ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നതിലേക്കായി മൂന്നു പ്രതികൾ ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ് . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
ജനറലിന്റെ കാര്യാലയം , പത്തനംതിട്ട . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


142 


KERALA GAZETTE 


Part III 


ക്ലെയിം നോട്ടീസ് 


നമ്പർ കെ 261 / 2 021 . 


2021 ആഗസ്റ്റ് 26 . 


ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

-ന്റെ 
10-2 -2021 - ലെ എസ്.സി.റ്റി.എം. 25331 2020 -ാം നമ്പർ ഉത്തരവ് പ്രകാരം എ 200 -ാം നമ്പർ പന്തളം 
എൻ.എസ്.എസ് . സഹകരണ സ്റ്റോർ ( ക്ലിപ്തം ) -ന്റെ ലിക്വി ഡേറ്ററായി അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) ആഫീസിലെ കൊടുമൺ യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചിട്ടുള്ളതും ലിക്വിഡേറ്റർ 19-7-2021 - ൽ 
ചുമതല ഏറ്റെടുത്തിട്ടുള്ളതുമാണ് . ടി സംഘത്തിൽ നിന്നും അംഗങ്ങൾക്കോ അംഗങ്ങൾ അല്ലാത്തവർക്കോ 
ഏതെങ്കിലും വിധത്തിൽ തുക ലഭിക്കുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 60 ദിവസത്തിനകം നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന ഏജന്റ് മുഖാന്തരമോ ലിക്വിഡേറ്ററെ 
രേഖാമൂലം അറിയിക്കേണ്ടതാണെന്നും ടി സംഘത്തിലേക്ക് ഏതെങ്കിലും 

ഇനത്തിൽ തുക 
അടയ്ക്കുവാനുണ്ടെങ്കിൽ ആയത് നേരിൽ വന്ന് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണെന്ന് ഇതിനാൽ 
പൊതുജനങ്ങളെയും സംഘം അംഗങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
ജനറലിന്റെ കാര്യാലയം , അടൂർ , 


( ഒപ്പ് ) 

ലിക്വിഡേറ്റർ 
കൊടുമൺ യൂണിറ്റ് ഇൻസ്പെക്ടർ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


143 


REGISTRATION CERTIFICATE 


No. JRGKTM / 1126 / 2021-0 / R.dis . 


4th August 2021 . 


I do hereby certify in exercise of the powers conferred upon me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society , the particulars which 
are furnished in the Categorical Statements are registered by me today as a Co - operative Society 
under the said Act , on the basis of limited liability and that the bye - laws of the undermentioned 
society are also hereby registered under the said section . 


( 1 ) 
Categorical Statement 


1. Name and Number of the Society - E - Nadu Yuvajana Co - operative Society Ltd. K1233 . 
2. Date of Registration - 4-8-2021 . 


3. Address - Akshaya , Chazhikkattu Building , Near Panchayath Office , Veliyanoor P. O. , 

Pala - 686 634 . 


4. Liability - Limited . 


5. Area of Operation - Meenachil and Kanjirappally Taluk only . 
6. Main Object - As per Clause 4 of the Registered Bye law . 
7. Type of Society - Miscellaneous Societies- ( 3 ) Others- ( i ) , as per Rule 15-12 . ( 3 ) ( i ) . 
8. Authorized Share Capital 1,75,00,000 . 


- 


9. Maximum Borrowing Power — 150 times of paid up Share Capital + Reserve Fund . 


( 2 ) 


No. JRGKTM / 1129 / 2021 - O / R.dis . 


10th August 2021 . 


Categorical Statement 


1. Name and Number of the Society — Vaikom Sathyagraha Memorial Youth Co - operative 

Society Ltd K1234 . 


2. Date of Registration - 10-8-2021 . 
3. Address - P . Krishna Pilla Smaraka Mandhiram . Vaikom . Thekkenada , Vaikom . 


4. Liability - Limited . 


5. Area of Operation — Vaikom Taluk only . 
6. Main Object - As per Clause 4 of the Registered Bye law . 
7. Type of Society - Miscellaneous Societies- ( 3 ) Others- ( i ) , as per Rule 15-12 . ( 3 ) ( i ) . 
8. Authorized Share Capital 57,50,000 . 
9. Maximum Borrowing Power — 150 times of paid up Share Capital + Reserve Fund . 


Office of the Joint Registrar of 
Co - operative Societies ( General ) , Kottayam . 


( Sd . ) 
Joint Registrar 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


144 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 


No. REG / P / 2021 / 00022 . 


6th August 2021 . 


I do hereby certify in exercise of the powers conferred upon me under Section 7 of the Kerala 


Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society , the particulars which 


is furnished in the Categorical Statement is registered by me today as a Co - operative Society under 


the said Act , on the basis of limited liability and that the bye - laws of the undermentioned Society is 


also hereby registered under the said section . 


Categorical Statement 


1. Name and Number of the Society — Chittur Block Yuva Co - operative Society P1465 . 


2. Date of Registration — 6-8-2021 . 


3. Address Chittur Post , Palakkad . 


4. Liability - Limited . 


5. Area of Operation — Vadakarappathi , Eruthenpathi , Kozhinjampara , Nalleppilli , Pattanchery , 


Perumatti , Vadavannur , Chittur , Tattamangalam Municipality . 


6. Main Objects — Development of members by Economically , Socially , Culturally and 


Enterpreneurship of Agriculturally IT and Industry . 


7. Type of Society - Multi - purpose Co - operative Societies not applicable , as per Rule 15-13 . 


8. Authorized Share Capital * 3,50,00,000 . 


( 1 ) 20000 ' A ' class share of 1,000 each . 


( 2 ) 15000 ‘ B ' class share of 1,000 each . 


9. Maximum borrowing power — 150 times of paid up Share Capital + Reserve Fund , 


Office of the Joint Registrar of 
Co - operative Societies ( General ) , Palakkad . 


( Sd ) 
Joint Registrar . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


145 


ക്ലെയിം നോട്ടീസ് 


കേരള സഹകരണ നിയമം ചട്ടം 69 ( 2 ) പ്രകാരം ലിക്വിഡേറ്റർ പുറപ്പെടുവിക്കുന്നത് 


നമ്പർ 783 1 2 007 . 


2021 ആഗസ്റ്റ് 12 . 


പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) അ വർകളുടെ 22-10-2007 -ാം 
തീയതിയിലെ 5324/2006 എ.ഇ.എൽ. നമ്പർ ഉത്തരവ് പ്രകാരം നമ്പർ പി . 1181 കുമരംപുത്തൂർ സഹകരണ 
റൂറൽ ബാങ്ക് ക്ലിപ്തം ലിക്വിഡേറ്റ് ചെയ്യാൻ ഉത്തരവായിട്ടുണ്ട് . ആയതിന്റെ ലിക്വിഡേഷൻ നടപടികൾ 
നടത്തുന്നതിനായി മണ്ണാർക്കാട് സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ 
ഓഫീസ് ഇൻസ്പെക്ടറായ എന്നെ പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 
അവർകളുടെ 22 -10 -2 007 -ാം തീയതിയിലെ 5324 1 2 006 എ . ഇ . എൽ . നമ്പർ ഉത്തരവ് പ്രകാരം 
നിയമിച്ചിട്ടുള്ളതാണ് . സം ഘത്തിന്റെ ആസ് തികൾ ഈടാക്കുന്നതിനും ബാധ്യതകൾ കൊടുത്തു 
തീർക്കുന്നതിനും നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ സംഘത്തിൽ നിന്നും 
കിട്ടാനുള്ളതായി ഏതെങ്കിലും അവകാശവാദങ്ങളോടെ എങ്കിൽ ആയത് ചുവടെ ഒപ്പ് വച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഈ നോട്ടീസ് പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 2 മാസത്തിനകം സമർപ്പിക്കേണ്ടതും 
സംഘത്തിലേക്ക് ഏതെങ്കിലും തുക ഒടുക്കാനുണ്ടെങ്കിൽ ആയത് നേരിൽ അടച്ച് രസീത് വാല 
ആക്കേണ്ടതാണെന്ന് ഇതിനാൽ എല്ലാപേരെയും അറിയിച്ചുകൊള്ളുന്നു . 


സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) -ന്റെ കാര്യാലയം , മണ്ണാർക്കാട് . 


( ഒപ്പ് ) 
ഓഫീസ് ഇൻസ്പെക്ടർ ലിക്വിഡേറ്റർ 

അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


146 


KERALA GAZETTE 


Part III 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ന്റെ അധിക ചുമതല വഹിക്കുന്ന 

ഡെപ്യൂട്ടി രജിസ്ട്രാർ ( ഭരണം ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ : ശീമതി നിഷ , പി . സി . 


നമ്പർ 1154 20211 എ.ഇ.എൽ കെ.ഡിസ് . 


2021 ജൂൺ 25 . 


വിഷയം : -പള്ളിക്കുനി വനിതാ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി - 1869- -പ്രവർത്തന രഹിതം 

കേരള സഹകരണ നിയമം 71 ( 1 ) സംഘം പ്രവർത്തനം സമാപ്തീകരിച്ചും 72 -ാം വകുപ്പ് 
ലിക്വിഡേറ്ററെ നിയമിച്ചും ഉത്തരാവാകുന്നത് -- സംബന്ധിച്ച് . 


സൂചന : -അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) കൂത്തുപറമ്പ് 26-4-2021 -ാം തീയതിയിലെ 308 | 2021 / PNR 

നമ്പർ കത്തും 66 -ാം വകുപ്പ് അന്വേഷണ റിപ്പോർട്ടും . 


പള്ളിക്കുനി വനിതാ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി -1869 പ്രവർത്തനം സംബന്ധിച്ച് 
പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 
ഓഫീസിലെ എ & ഇ ഇൻസ്പെക്ടർ 2 നിയമിച്ചു ഉത്തരവായിരുന്നു . 


പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് മേൽ സൂചന പ്രകാരം ഈ ഓഫീസിൽ സമർപ്പിച്ചിരുന്നു . ടി 
റിപ്പോർട്ട് പരിശോധിച്ചതിൽ സംഘം പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇതുവരെയായും നിയമാവലി 
പ്രകാരമുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും സംഘം ഭരണ സമിതിയുടെ കാലാവധി 
26-9-2019 -ാം തീയതിയിൽ അവസാനിച്ചുവെങ്കിലും പുതിയ ഭരണ സമിതിയെ തെരഞ്ഞെടുക്കുന്നതിന് 
യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും സംഘത്തിൽ ഭരണ സ്തംഭനമാണ് നിലവിലുള്ളതെന്നും 
സംഘം പുനരുജ്ജീവനത്തിനു സാധ്യതയില്ലെന്നും ബോധ്യപ്പെട്ടതിനാൽ സംഘം പ്രവർത്തനം കേരള 
സഹകരണ നിയമം 11 ( 1 ) വകുപ്പ് പ്രകാരം സമാപ് തീകരിച്ചും സമാപ് തീക രണ നടപടികൾ 
സ്വീകരിക്കുന്നതിന് 72 -ാം വകുപ്പ് പ്രകാരം ലിക്വിഡേറ്ററെ നിയമിച്ചും താഴെ ചേർത്ത പ്രകാരം 
ഉത്തരവാകുന്നു . 


ഉത്തരവ് 


സഹകരണ 


സംഘം 


പള്ളിക്കുനി വനിതാ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി 1869 പ്രവർത്തനരഹിതമായതിനാൽ 
കേ രള നിയമം 11 ( 1 ) വകുപ്പ് 

പകാരം 

പവർത്തനം സമാപ് തീക രിച്ചും 
സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് 12 -ാം വകുപ്പ് പ്രകാരം കൂത്തു പറമ്പ് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിലെ പാനൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്റർ ആയി നിയമിച്ചും 
ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻ ചുമതല ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ 
ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് . 


ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ 
ഓഫീസ് , കണ്ണൂർ . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

ഇൻ - ചാർജ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


147 


REGISTRATION CERTIFICATE 


No. 0 / 615 / 2021 / R.dis . 


9th August 2021 . 


I do hereby certify in exercise of the powers conferred upon me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society , the particulars which 
is furnished in the Categorical Statement is registered by me today as a Co - operative Society under 
the said Act , on the basis of limited liability and that the bye - laws of the undermentioned Society is 
also hereby registered under the said section . 


Categorical Statement 


1. Name and Number of the Society - Kasaragod Yuvajana Co - operative Society Ltd. No. K588 . 


2. Date of Registration — 9-8-2021 . 


3. Address — P . O. Kasaragod . 


4. Liability - Limited . 


5. Area of OperationWhole area of Kasaragod and Manjeshwaram Taluk . 


6. Main Objects — As per Rule 4 . 


7. Type of Society - Rule 15 ( 12 ) Miscellaneous Societies ( 3 ) Others- ( i ) not falling in either 


of the above classes [ Rule 15-12- ( 3 ) ( ) ] . 


8. Authorized Share Capital — 1,85,00,000 . 


9. Maximum Borrowing Power of the Society - 150 times of paid up Share Capital + 


Reserve Fund . 


Co - operative Societies ( General ) 
Office , Kasaragod . 


( Sd . ) 
Joint Registrar 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.12 04:17:49 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


